6 


( 12 ) 


Chirayinkeezhu Taluk 


നമ്പർ ബി5-14341 / 2020 . 


2021 ജനുവരി 19 . 


പരസ്യം 


( 1 ) 


നെടുമങ്ങാട് താലൂക്കിൽ പാലോട് വില്ലേജിൽ താമസിച്ച് 
വരവെ അന്തരിച്ചുപോയ ദേവകി എന്നവരുടെ അനന്തരാവകാശി 
കൾക്ക് വസ്ത സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റെല്ലാവിധ 
ആവശ്യ ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി പച്ച , 
പാലുവള്ളി , പ്രഭാനികേതൻ വീട്ടിൽ നിർമ്മലൻ ബോധിപ്പിച്ച 
അപേക്ഷ പാലോട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 23-7-2020 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ ബി4-1241 / 2021 . 

2021 ജനുവരി 16 . 
ചിറയിൻകീഴ് താലൂക്കിൽ വക്കം വില്ലേജിൽ കൊച്ചു 
മണക്കാട് വീട്ടിൽ ജി . സുരേന്ദ്ര ബാബു , 8-4-2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ 
ഷിബു , എസ് . സമർപ്പിച്ച അപേക്ഷ യി ൻ മേൽ വക്കം 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ റിക്കാർഡുകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ച 
തിൽ ജി . സുരേന്ദ്രബാബു , 8-4-2019 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതന് താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ശോഭ 


മകൾ 


48 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


2 


അശോകൻ 


മകൻ 


45 


1 


ശാന്ത 


3 


71 


നിർമ്മലൻ 


ഭാര്യ 


41 


3 


2 


മകൾ 


50 


3 


സുനിത , എസ് . 
അനിത , എസ് . 
ഷിബു , എസ് . 


47 


3 


4 


മകൻ 


44 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും 

അ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


പക്ഷം 


( 13 ) 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ 

അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആ ക്ഷേ പമു ള്ള 

ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയ പരിധി കഴിഞ്ഞും , തപാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി5-14264 / 2020 . 


2021 ജനുവരി 19 . 


( 2 ) 


നമ്പർ ബി4-1223 / 2021 . 


2021 ജനുവരി 16 . 


നെടു മ ങ്ങാട് താലൂക്കിൽ അ രു വിക്കര വില്ലേജിൽ 
താമ സിച്ച് വര വെ അന്ത രിച്ചു പോയ ഗീതാ കു മാരി , പി . 
എന്നവരുടെ അനന്തരാവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്കു 
വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റിനായി ചെറിയകൊണ്ണി ( പി . ഒ . ) , 
കൃഷ്ണ വിലാസത്തിൽ , യേശു ദാസൻ , കെ . ബോധിപ്പിച്ച 
അപേക്ഷ അരുവിക്കര വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 10-2-2017 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


ചിറ യിൻകീഴ് താലൂക്കിൽ ഇട യ്ക്കോട് വില്ലേ ജിൽ 
അരുൺ നിവാസ് വീട്ടിൽ സരുൺ , 5-7-2020 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ പിതാവ് 
ഷൺമു ഖൻ ആചാരി , റ്റി . സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
ഇടയ്ക്കോട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ സരുൺ , 5-7-2020 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതന് താഴെപ്പറ യു ന്ന അവകാശി ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


യേശുദാസൻ , കെ . 


ഭർത്താവ് 


63 


2 


കിഷോർ , വൈ . ജി . 


മകൻ 


33 


പേര് 


പരേതനുമായുള്ള വയസ് 


3 


ബന്ധം 


മകൾ 


കീർത്തി , വൈ . ജി . 


31 


സരോജം , എ . 


മാതാവ് 


53 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അവ കാശ 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . പരേതൻ 

അവിവാഹിതനും നിസന്തതിയനുമാണ് . ) 
ആകയാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 

ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജ രായി ബോധിപ്പിക്കേണ്ട താ ണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


പക്ഷം 


താലൂക്കാഫീസ് , 
നെടുമങ്ങാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


106 


7 


( 3 ) 


Varkala Taluk 


നമ്പർ ബി4-1510 / 2021 . 


2020 നവംബർ 19 . 


പരസ്യം 


( 1 ) 


നമ്പർ ബി2-12126 / 2020 . 


2021 ജനുവരി 18 . 


ചിറയിൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ വില്ലേ ജിൽ 
സുജിത്ത് നിവാസിൽ സുരേഷ് കുമാർ 1-11-2020 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ലിംല , വി . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കടയ്ക്കാവൂർ വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡു 
കളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ സുരേഷ് കുമാർ 
1-11-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെപ്പറയുന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


വർക്ക് ല താലൂക്കിൽ നാ വാ യി ക്കുളം വില്ലേ ജിൽ 
കിഴക്കനേല പി . ഒ . , പാരിപ്പള്ളി , സീനത്ത് മൻസിൽ വീട്ടിൽ 
എം . ഫാത്തിമാ ബീവി എന്ന വർ 23 -12 -2014 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 
മകൻ നാവാ യി ക്കുളം വില്ലേ ജിൽ കിഴക്കനേല പി . ഒ . , 
പാരിപ്പള്ളി , ഹിറ വീട്ടിൽ മുബാറക്ക് , എ . എം . സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട് 

വില്ലേ ജാഫീസർമാർ 
അവകാശ മൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും 
ഹാജരാക്കിയ രേഖകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
എം . ഫാത്തിമാ ബീവി 23-12-2014 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതയ്ക്ക് താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ലിംല , വി . 


ഭാര്യ 


57 


2 


മകൻ 


39 


3 


സുജിത്ത് , എസ് . 
സുജീഷ് , എസ് . 
സുജിത , എസ് . 


33 


35 


4 


മകൾ 


31 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


മുബാറക്ക് , എ . എം . 


മകൻ 


53 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വര കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമു ള്ള പക്ഷം ഈ പരസ്യം 

കേര ള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധി 
പ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


2 


റസിലത്ത് 


മകൾ 


61 


3 


സീനത്ത് 


59 


4 


മുബീന 


57 


5 


55 


( 4 ) 


താജുന്നിസ 
മുഹമ്മദ് ഇർഷാദ് 


6 


മകൻ 


49 


നമ്പർ ബി4-1509 / 2021 . 


2021 ജനുവരി 19 . 


ചിറയിൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ വില്ലേജിൽ 
കോണത്തു വിളാകം വീട്ടിൽ ബാബു , ഡി . , സുജന , വി . 
എന്നിവർ 24-8-2018 , 15-8-2017 -ാം തീയതികളിൽ മരണപ്പെട്ടു 
വെന്നും പരേതരുടെ പേരിലുള്ള നിയമാനുസൃത ആവശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളുകളുടെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേ ത രുടെ മകൻ 
ബിബിൻ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ക ട യ് ക്കാ പൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ റിക്കാർഡുകളും മണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ബാബു , ഡി . , സുജന , വി . എന്നിവർ യഥാക്രമം 24-8-2018 , 
15-8-2017 -ാം തീയതികളിൽ മരണപ്പെട്ടുവെന്നും പരേതർക്ക് 
താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


( പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും 

ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 6 വരെ കക്ഷികളെ 
അ ന ന്തരാവകാശികളാക്കി സാക്ഷ്യ പ്രതം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ 
മുഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസ 
കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 
എന്ന വിവരവും അറിയിക്കുന്നു . 


( 2 ) 


പേര് 


പരേതരുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ബിബീഷ് , ബി . 


മകൻ 


34 


2 


ബിബിൻ 


മകൻ 


32 


( പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ മേൽപ്പറഞ്ഞ 1- 2-0 കക്ഷികൾ പേരിൽ 
അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി2-12125 2020 . 

2021 ജനുവരി 18 . 
വർക്കല താലൂ ക്കിൽ നാവാ യി ക്കുളം വില്ലേ ജിൽ 
കിഴക്കനേല പി . ഒ . , പാരിപ്പള്ളി , സീനത്ത് മഹൽ വീട്ടിൽ 
അബ് ദുൾ ഷുക്കൂർ എന്നയാൾ 2-6-2020 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യങ്ങൾക്കുംവേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മകൻ നാവായിക്കുളം വില്ലേജിൽ കിഴ ക്ക നേല പി . ഒ . , 
പാരിപ്പള്ളി , ഹിറ വീട്ടിൽ മുബാറക്ക് , എ . എം . സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

വില്ലേ ജാഫീസർമാർ 
അവകാശ മൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും 
ഹാജരാക്കിയ രേഖകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
അബ്ദുൾ ഷുക്കൂർ , 2-6-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേ തന് 

താഴെപ്പറ യു ന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


ബന്ധ പ്പെട്ട 


താലൂക്കാഫീസ് , 
ചിറയിൻകീഴ് 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


107 


